Reg . No . രജി. നമ്പർ 
KL / TV ( N )/12 / 2006 -2008 


Government of Kerala 
കേരള സർക്കാർ 

2007 


: 


S 


VMENT OF 


KERALL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LII 


No . 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 52 


18th September 2007 
2007 സെപ്റ്റംബർ 18 
27th Bhadra1929 
1929 ഭാദ്രം 27 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ- 19971/ 07 / ഡി5. 

2007 സെപ്റ്റംബർ 4. 
- കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിനു വേണ്ടി 
2006 നവംബർ 21 -ാം തീയതിയിലെ കേരള ഗസറ്റിൽ നമ്പർ പി. ആർ. ഐ . 
483/ 2006, തീയതി 2006 സെപ്റ്റംബർ 26 ആയി പ്രസിദ്ധീകരിച്ച വിജ്ഞാപന 
(പകാരം ത്യശ്ശൂ ർ 

ജില്ല യിലെ 
66 കെ . വി . കൊടുങ്ങല്ലൂർ സബ് സ്റ്റേഷൻ 110 കെ . വി. സബ് സ്റ്റേഷൻ 
ആക്കി മാറ്റുന്നതും ഇതിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന 110 കെ . വി . 
ഡബിൾ സർക്യൂട്ട് ലൈൻ കടന്നുപോകുന്ന തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം, 
കൊടുങ്ങല്ലൂർ താലൂക്കുകളിലെ വില്ലേജുകളായ വേളൂക്കര, പൂമംഗലം, തെക്കും 
കര, വടക്കുംകര, കാരുമാത്ര, പുല്ലൂറ്റ് എന്നിവയ്ക്ക് പുറമെ “വള്ളിവട്ടം 
വില്ലേജ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. മേൽ ഭേദഗതിയോടുകൂടി വിജ്ഞാ 
പനം നിലനിർത്തിയിരിക്കുന്നു . 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
നടവരമ്പ് പി . ഒ., 
ഇരിങ്ങാലക്കുട. 


- ( ഒപ്പ്) 
- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


